Government of Kerala 
കേരള സർക്കാർ 

2012 


Reg . No . രജി. നമ്പർ 
KL / TV ( N ) /12 /12 -14 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LVII 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


27th March 2012 

2012 മാർച്ച് 27 
7th Chaithra 1934 
1934 ചൈതം 7 


വാല്യം 57 


നമ്പർ 


PART III 


Dairy Development Department 


REGISTRATION CERTIFICATE 


അതിർത്തികൾ 


തെക്ക് ചാലിങ്കാൽ- അമ്പലത്തറ റോഡ്. 


വടക്ക് കനിയന്തള്ള-കുമ്പള- പാറപ്പള്ളി റോഡ്. 


I do hereby certify in exercise of the powers 
conferred on me under Section 7 of the Kerala 
Co- operative Societies Act, 1969 (Act 21 of 1969) that 
the following Societies, the particulars which are furnished 
in the Categorical Statements are registered by me today 
as a Co - operative Society under the said Act, on the 
basis of limited liability and that the bye -laws of the 
undermentioned societies are also hereby registered under 
the said section . 

- തരംതിരിച്ചുള്ള പട്ടിക 


കിഴക്ക് കല്യോട്ട്-കുമ്പള റോഡ്. 


പടിഞ്ഞാറ് കായക്കുളം-ചെക്യാർപ്പ്- പെരിയ റോഡ്. 


ബാദ്ധ്യത ക്ലിപ്തം. 


(1) 


പ്രധാന ഉദ്ദേശ്യങ്ങൾ പാൽ സംഭരണവും വിതരണവും. 


അംഗീകൃത ഓഹരിമൂലധനം - 50,000. ( അമ്പതിനായിരം ). 


സംഘത്തിന് ആകെ വാങ്ങാവുന്ന കടം - വായ്പകളുടെയ 


നമ്പർ സി - 1244 / 2011 . 

2012 ഫെബ്രുവരി 17. 
ക്ഷീര സഹകരണ സംഘത്തിന്റെ പേരും നമ്പരും -- 
- പന്നിക്കുന്ന് ക്ഷീരോൽപാദക സഹകരണ സംഘം 

നമ്പർ കെ . ജി. 108 ( ഡി ) ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി-- 17 -2 - 2012. 
പോസ്റ്റ് ഓഫീസ് - പെരിയ . 
താലൂക്ക് പുല്ലൂർ പെരിയ . 
ജില്ല - കാസർഗോഡ്. 
പ്രവർത്തന പരിധി - പുല്ലൂർ പെരിയ പഞ്ചായത്തിലെ 
4 -ാം വാർഡ്. 


നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരി മൂലധ 


നം , 


സഞ്ചിതമായ കരുതൽധനം, കെട്ടിടനിധി എന്നിവയുടെ 
ആകെ തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 
കുറച്ചാലുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 


KERALA GAZETTE 


[PART III 


പാടുള്ളതല്ല. 


വാർഡിന്റെ അതിർത്തി ഭാഗങ്ങൾ 
കിഴക്ക് ഉദുമ പഞ്ചായത്തിന്റെ അതിർത്തിയായ ഉലുജി, 
- അരമങ്ങാനം 
പടിഞ്ഞാറ്- കാസർഗോഡ്-കാഞ്ഞങ്ങാട് മെയിൻ 

റോഡിന്റെ മേൽപ്പറമ്പ് മുതൽ കളനാട് ജംഗ്ഷൻ 
വരെയുള്ള പ്രദേശം 


ബാദ്ധ്യത ക്ലിപ്തം 


പ്രധാന ഉദ്ദേശ്യങ്ങൾ - പാൽ സംഭരണവും വിതരണവും. 


നമ്പർ സി -114 / 2008. 

2012 ഫെബ്രുവരി 17. 
ക്ഷീര സഹ ക ര ണ സംഘത്തിന്റെ പേരും നമ്പരും 

കളനാട് ക്ഷീരോൽപാദക സഹകരണ സംഘം, 

നമ്പർ കെ . ജി . 107 ( ഡി ) ആപ്കോസ്. 
രജിസ്റ്റർ ചെയ്ത തീയതി- 17-2- 2012. 
പോസ്റ്റ് ഓഫീസ്- കളനാട് 
താലൂക്ക്- കാസർഗോഡ് 
ജില്ല കാസർഗോഡ് 
( പവർത്തന പരിധി - ചെമ്മ നാട് പഞ്ചായത്തിലെ 14 , 15 
വാർഡുകൾ 

അതിർത്തികൾ 
തെക്ക് കളനാട് ജംഗ്ഷൻ മുതൽ മാങ്ങാട് വരെയുള്ള 
- 15 -ാം വാർഡിന്റെ കളനാട് ഉൾപ്പെടുന്ന പ്രദേശം. 
വടക്ക്- മാവു ക്കോട്, കൂവത്തൊട്ടി, ഉലുജി റോഡ്, 

സ് . അ ഭിയ കോളേജ് ഉൾപ്പെടുന്ന 13 , 14 


അംഗീകൃത ഓഹരിമൂലധനം - 50,000 ( അമ്പതിനായിരം ). 
സംഘത്തിന് ആകെ വാങ്ങാവുന്നകടം വായ്ക്കളുടെയും 
നിക്ഷേപങ്ങളുടെയും ആകെ തുക, ഓഹരിമൂലധനം, 

സഞ്ചിതമായ കരുതൽധനം, കെട്ടിടനിധി എന്നിവ 
യുടെ ആകെ തുകയിൽ നിന്നും സഞ്ചിതമായ നഷ്ടങ്ങൾ 

കുറച്ചാലുള്ള തുകയുടെ പത്തിരട്ടിയിൽ കവിയാൻ 
പാടുള്ളതല്ല. 


ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം, 
കാസർഗോഡ്. 


( ഒപ്പ്) 
ഡെപ്യൂട്ടി ഡയറക്ടർ. 


